78 : കണ്ണാടി 


“GRAIG വരും. പോല്ലേ!” 

വക്കിയുടെ ശരീരം തളന്നു. അയാള്‍ വഴിയില്‍ ഇരുന്നു. 
ഏലി അയാളെ താങ്ങിപ്പിടിച്ചു. 

**എനന്‍െറ മക്കളു വര്വാ?""__വര്‍ക്കി ആകാശത്തേക്ക്‌ 
നോക്കി ചോദിച്ചു. 

“*വരും-അവരു വരും.” 

“അവരു വരുമ്പളത്തേക്കു്‌.... ഞാനൊന്നു കെടക്കട്ടെ.”— 
അയാള്‍ ആ മണ്ണില്‍ കിടന്നു. ഏലി അയാളുടെ തലയെടുത്തു 
മടിയില്‍വച്ചു. 


“*ഏലി, അവരു ...അവരു വരുമ്പളത്തേക്കും... അ 
യാള്‍ ഏലിയുടെ കൈ പിടിച്ചു നെഞ്ചിലമ ത്തി. 
““കത്താവേ!''-അയാൾ ഒന്നു പിടഞ്ഞു. വാ പിളന്നു 


കണ്ണുടഞ്ഞു. 
**കത്മാവേ!'”-—-ഏലിയുടെ വേദന അലച്ചയായി രൂപാ 
ന്തരപ്പെട്ടതാണതു”. അവള്‍ പീറകോട്ട മറിഞ്ഞു. 


“അമ്മേ! അപ്പോ!””-—അങ്ങനെ വിളിച്ചുകൊണ്ട്‌ അന്ന 
ഓടിയെത്തി. 


അച്ലനമ്മമാരേയ്യം g 
കാരേയും നാട്ടാരും ളേയും ഉപേക്ഷിച്ചു, ജാതി 
ടെകൂടെ ഇറങ്ങിത്തിരിച്ചതാണവള്‍ ന Oren ee 
പിടിച്ചുകൊണ്ട്‌ അവൾ ബ : യാളടെ കൈ 
ങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയ്യം, 
ത്തില്‍ ആ ആത്മാക്കള്‍ ഒന്നായി 
ദുഃഖങ്ങള്‍ക്കു മാധുയ്യമുണ്ടായി. 


പ്രതിബന്ധങ്ങളുടെ സമ്മദ്ദ 
൦ അവര ചരവച്ചിറക്കിയ 








1, 


കണ്ണാടി 79 


“പോയാ? പോയാ?” അവള്‍ ശുന്യതയിലേക്കു ചോ 
ദിക്കകയാണു്‌, 


ആരും ഉത്തരം പറഞ്ഞില്ല. അന്ന അപ്പോഴും താടിക്കു 
ഴെല്‍യുംകൊടുത്തിരുന്നതേ ഉള്ള. ജീവിതത്തിന്‍െറ ഒരല ഉയ 
PPMM. മറെറാരല ഉയരുവാന്‍ ഭാവിക്കുകയാണു്‌. 


* * * 
അന്തോണിയേയ്യം റോക്കിയേയും മത്തായിയേയ്യം സൈ 
മേയും പ്ലദ്ധന്മാരായ കൊച്ചയ്യപ്പനേയും ശയരിയേയും മററു 
ചിലരേയും പോലീസ്‌ ലോക്കപ്പില്‍ അടച്ചിരിക്കുകയാണ്ട്‌. 
അയല്‍വാസികള്‍ പറഞ്ഞു, വെളുക്കുംവരെ അവിടെനിന്നു 
നിലവിളികള്‍ കേള്‍ക്കാമായിരുന്നു എന്നു്‌. 

നേരം വെ ത്തപ്പോള്‍ ആലപ്പുഴപ്പട്ടണ ത്തിന്‍െറ പരി 
സരങ്ങളില്‍നിന്നു്‌ ഒരു കൊടുങ്കാററടിക്കുവാന്‍തുടങ്ങി, പട്ട 
ണത്തിലേക്കു”. 

“ചാവാമെടാ, നമുക്കെല്ലാവക്കും ചാവാം!”"-_ഇടവഴി' 
യിലൂടെ റോഡിലേക്കു ഇരച്ചുകയറിയ തൊഴിലാളികളിലൊ 
രുത്ത൯ ആവേശംകൊണ്ടു, സ്വയാമറന്നു്‌, വിളിച്ചുപറയു 
കയാണ്‌. 

“കൊറേശെക്കൊറേശ ചാവണേലും, ഒന്നിച്ചചാവേ 
ണ്‌്‌ നല്ലതു്‌.” _തറെറാരത തൊഴിലാളി ഏററുപറഞ്ഞു. 

**“നമ്മളൊന്നിച്ചാപ്പിന്നെ, നമ്മളെ ആരാണ്ട്‌ കൊല്ലണ 
ത്‌?”_മറെറാരുത്തന്‍ ചോദിച്ചു. 

.““ഒന്നിച്ചുടാ, നമ്മളൊന്നിച്ചു!””'-—വേറൊരുത്തന്‍ പ്ര 
ചോദനത്തോടുകൂടി അതയച്ചത്തില്‍ വിളിച്ചുപറഞ്ഞു. 

ന്നി _-നമ്മളൊന്നിച്ച്‌!” — എല്ലാവരും ഒപ്പം 
വിളി റ ; 

e എല്ലം റോഡുകളിലൂടെയും അങ്ങനെ തൊഴിലാളികള്‍ 
പ്രവഹിച്ചു. ആയിരമായിരം മുകളി bark ചൂടുള്ള നീ 
ശ്വാസങ്ങള്‍ ഉയന്. ഒന്നുചേന്ര്‌, ആയിരമായിരം കണ്ടങ്ങ 
ളില്‍നിന്നുത്ഭവിച്ച പ്രതിജ്ഞകള്‍ ഒന്നിച്ചുചേന്നു്‌, അന്തര 
ക്ഷത്തില്‍ ഇടിമുഴക്കങ്ങളായി പ്രതിധ്വനിച്ചു. 

ആ മനുഷ്യന്‍!-ആ ചടച്ച മനുഷ്യന്‍!--അയാള്‍ => 





80 കണ്ണാടി 


പ്രവാഹങ്ങള്‍ക്കിടയിലൂടെ മിന്നല്‍പോലെ പാള 
രുന്നു. വറീതുമുതലാളിയുടെ ഫാക്രറിഗേററില്‍ നിന്നിരുന്ന 
മൂപ്പൻ, ആ ചടച്ചമനുഷ്യനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട്‌ 
കൊച്ചുമുതലാളിയോട്ട പറഞ്ഞു. >j 

““ അവനാണു”1--അവനാണ്‌ കൊഴപ്പുക്കാരന്‍! 

ഫാക്ടറികളുടെ ഗേററുകള്‍ തുറന്നുകിടന്നിരുന്നു. പ 
തൊഴിലാളികള്‍ അകത്തു കടന്നില്ല. തറികള്‍ ചലിച്ചില്ല- 
റോഡുകളുടെ മുക്കുകളിലും പീടികകളുടെ മുമ്പിലും ത്ത 
ക്ഷങ്ങളുടെ കിഴിലും ബോട്ടജുട്ടിയില്ലം ബസ്സ്‌സ്റ്റാന്‍ഡ a 
തൊഴിലാളികള്‍ കൂട്ടംകൂടി നിന്നു. 

“USD ചത്തു. "അതൊരു മമ്മരശബ്ദമായിരുന്നു. വള 
രെ വേഗം ആ മമ്മരശബ്ദം വ്യാപിച്ചു. അതു വ്യാപിച്ചതോ 
ടൂകൂടി അതിനു രൂപഭേദമുണ്ടായി: 

““വക്കീനെ കൊന്നു!” 

"ആരാണു്‌ വക്കി?'-—ഒരു തൊഴിലാളി ചോദിച്ചു. 

““വക്കിയാൻ അന്തോണീടേം റോക്കിടേം അപ്പനാണു 
വക്കി.”” 

അന്തോണിയേയ്യം റോക്കിയേയും എല്ലാവക്കും അറിയാം. 
അവരുടെ അപ്പനെയാണു്‌ കൊന്നതു”! ആരു്‌? 

**“അന്തോണീടെ അപ്പനെ കൊന്നതാരാണു ?”” 
എല്ലാവരും ആ ചോദ്യം ചോദിച്ചു. ആരും QO WP 
ഞ്ഞില്ല. 

"എല്ലാവരും അന്തോണിയുടെ വീട്ടിലേക്ക്‌!'”-—അതും 
ഒരു മമ്മരശബ്ദമായിരുന്നു. അതും വളരെവേഗം വ്യാപിച്ചു. 

*“നമ്മളിനീം മുണ്ടാണ്ടിരുന്നാ, നമ്മളെ ഓരോരുത്തരേം 
കൊല്ലും. "ഒരു തൊഴിലാളി വിളിച്ചു പറഞ്ഞു. അയാളൂടെ 
അടുത്തു നിന്നിരുന്ന മറെറാരു തൊഴിലാളി ചോദിച്ച: 

““മുണ്ടാണ്ടിരിക്കാതെ പിന്നെ, എന്താണു്‌ ചെയ്യാമ്പോ 
ണതു*?”” 

““ചെയ്യണതാ?...ചെയ്യണതു്‌...നമുക്കങ്ങാടു ചെല്ലാം.” 

“amg ചെന്നട്ട്‌?”” 

“a ചന്നട്ടാ?... ചെന്നട്ട പിന്നെപ്പുറയാം.”” 

അന്തോണിയുടെ വീടും പരിസരങ്ങളും ഒരു മനുഷ്യ 





കണ്ണാടി Sr 


വാസമുദ്രമായി. പിന്നേയും പലപല പ്രവാഹങ്ങള്‍ ആ 
സമുദ്രത്തില്‍ വന്നുചേന്നുകൊണ്ടിരുന്നു. 
oe അന്തോണീടേം റോക്കീടേം അപ്പനെ കൊന്നതാ. 
w. എല്ലാവരും പിറുപിറുത്തു. 
ആരു്‌" 

“ആരാണന്നാ?... am À v 
lam പട കൊല്ലണതാരാണു ? കോ 
P അന്ന എഴുനേററ്റ്‌, മിഴിച്ചു ചുറവം നോക്കി. അത്ര വള 
ര ആളുകളെ അതിനുമുന്‍പൊരിക്കലും അവള്‍ കണ്ടില്ല. 
ളും അമഷം! എന്തിനവര്‍ ഇങ്ങനെ അമഷംകൊ 
1 അന്നയ്ക്ക തോന്നി, തന്‍െറ അപ്പടന്‍റ മൃതശരിരത്തി 
ae ആയിരമായിരം പിശാചുക്കള്‍ ഉടലെടുത്തിരിക്കുന്നു 

അവൾ മുററത്തിറങ്ങി ആള്‍ക്കൂട്ടത്തിലേക്കു കുതിച്ചുക 
റീ. ഒരു തൊഴിലാളി പറഞ്ഞു: 

“അന്തോണീടേം റോക്കീടേം പെങ്ങളാണതു്‌.”” 

മറെറാരുത്ത൯ അവളുടെ ശിരസ്സില്‍ തലോടിക്കൊണ്ടു 
ചാദിച്ചു: 

“മോളേ, മോളെങ്ങാട പോണ്ട്‌?" 

“ഞാന്‍ പോണ്‌, എന്‍െറ വല്യച്ചായനേം എന്‍റ 
താച്ചച്വായനേം വിളിച്ചോണ്ടുവരാന്‍.” 

കേടനിന്നവര്‍ സഹതാപത്തോടുകൂടി ചിരിച്ചു. ഒരു 
a ചോദിച്ചു: 

““മോളങ്ങാടട ചെന്നാ, അവരിങ്ങാട്ട വര്വോ 

“വരും. ഞാന്‍ ചെന്നു വിളിച്ചാ, എന്റെ അച്ചായമ്മാരു 
രും.” 
പോലീസുകാര്‌ അവരെ വിടുകേല, മോളേ.” 

“lgo. ഞാന്‍ ചെന്നു പറഞ്ഞാ, പോലിസുകാരു വിടും. 
താന്‍ പറയും, എന്‍റച്ചായമ്മാരാണന്നു്‌, എന്‍െറ അപ്പന്‍ 


vio 


വത്തുകെടക്കണന്നു. 
. കേട്ടനിന്നവര്‍ പിന്നേയും ചിരിച്ചു. അന്ന മുന്നോട്ടു 


133160901. 


കലെ ഒരു ചലനം! ഒരു പിറുപിറുപ്പു: 






82 കണ്ണാടി 


“വന്ന്‌. അവരു വന്നു്‌.” 

“*വന്നാ?... എന്റെ മക്കള വന്നാ?”-—ഏലി ചാടിയെഴു 
ന്നേററു, അവൾ മുററത്തിറങ്ങി ഓടി: 

**വന്നാ?... വന്നാ?” 

എല്ലാവരും വഴിമാറിക്കൊടുത്തു. അന്തോണി ഏല 
താങ്ങിപ്പിടിച്ചു കൊണ്ടും റോക്കി അന്നയുടെ aaas 24 
കൊണ്ടും വീട്ടിലേക്കു കേറി. അവരുടെ പിറകിലുണ്ടു , ആ 
ചടച്ച മനുഷ്യന്‍. അവര്‍ വീട്ടതിണ്ണയില്‍ കേറിക്കഴിഞ്ഞ 
പ്പോള്‍, അയാള്‍ ആള്‍ക്കൂട്ടത്തില്‍ മറഞ്ഞു. A 

ഏലിയും അന്നയ്യം മൃതശരീരത്തെ കെട്ടിപ്പിടിച്ച 
ഞ്ഞു. റോക്കി കണ്ണുനീര്‍ തുടച്ചു. അന്തോണി തുറിച്ചനേ 
ക്കി നിന്നതേ ഉളള. 

“പോലീസുകാര്‌ അവരെ വിട്ടാ?'”'-—ഒരു തൊഴിലാളി 
ചോദിച്ചു. 

““പോലീസുകാരു* അവടെ കാത്തുനിക്കുണ്ട്‌. i 
നെ DANEJ” ഇപ്പത്തന്നെ അവരെ പിടിച്ചാണ്ട പോവും 


പാതിരി വന്നു. ശവം ശവപ്പെ 
ടിയില്‍ വച്ച. കമ്മങ്ങള്‍ കഴിഞ്ഞു 


ശവത്തി 


5 1 
Pear യാ? --ഏല 
മോഹാലസ്യപ്പെട്ടു. എന്നെ ഇട്ടേച്ചു പേ 
pete എലിയെ താങ്ങിപ്പിടിച്ചു. 
ജോ ചിതമായിരുന്നു ആ ശൃശാനഘോഷയാത- ശ 


ക്മാണ്ടിരുന്നു. വഴിമുക്കില്‍ നിന്നിരുന്ന ഒരു 
തയില്‍ പങ്കുകൊണ്ടിരുന്ന ഒരു തൊഴിലാ 


“MIMIm 
““മുതലാളിയാണേംഴഃ 


അറിയ്യകേലന്നാ!””'-തൊഴിലാള ! 


കണ്ണാടി 83 


““മൊതലാളീടെ അപ്പന്‍ ചത്താല്ല്‌, ഞങ്ങ എന്തിനാ 
aM larson പൊറകേ പോണതു്‌?"” 


**വിന്നാരാണയാള്‍?” 
അതാ?...... ഞങ്ങക്കടെ നേതാവാണ്‌ അന്തോണി. 
അയാക്കടെ അപ്പനാണ്‌ ചത്തതു്‌.”” 

ശൃശാനഘോഷയാത്ര വറീതുമുതലാളിയുടെ വിട്ടിനുമുമ്പി 
ലൂടെ കടന്നുപോയി. വരാന്തയില്‍ നിന്നിരുന്ന വറീതുമുത 
ലാളി ഒന്നു നോക്കിയിട്ട്‌ അകത്തേക്കു വലിഞ്ഞു. കൊച്ചു 
മുതലാളി അവിടത്തന്നെ നിന്നു. അയാള്‍ പല്ലിറുമ്മിക്കൊ 
ണ്ടു, മുററത്തു നിന്നിരുന്ന മൂപ്പനോട്ട്‌ എന്തൊക്കെയോ പറ 
Ymm”. 

ഘോഷയാത്രയുടെ പിറകില്‍, ആ ചടച്ച മനുഷ്യന്‍ 
ഏകാകിയായി വരുന്നുണ്ടു്‌. അയാളെ ചൂണ്ടിക്കാണിച്ചു 
കൊണ്ടു്‌ മൂപ്പന്‍ കൊച്ചുമുതലാളിയോട്ട പറഞ്ഞു: 

“അവനാണു കൊഴപ്പമൊണ്ടാക്കണതു്‌-”” 


അദ്ധ്യായം പതിനൊന്ന്‌ 


രാണ്‌?-—ആ ചടച്ച മനുഷ്യന്‍! 


ആ മനുഷ്യന്‍ ആ 
ഞ്ഞു, അയാള്‍ 


കവിഹ്ൃദയമുള്ള ഒരു തൊഴിലാളി പറ 
ചൂടുള്ള കാറാണ്‌ എന്ന്‌. മറെറാരു തൊഴിലാളി പറഞ്ഞു, 
അയാളൊരു തീപ്പൊരിയാണെന്നു്‌. 


കാററിനെപ്പോലെതന്നെ അയ 
വഴികളിലൂടെ നടക്കുന്നതു കാണാം; 
കളില്‍ ചെന്നുകേറുന്നതു കാണാം; ചായക്കടകളിലും മുറു 
ഓന്‍ കടകളിലും തങ്ങിത്തങ്ങി നില്ലൂന്നതു കാണാം. ഫാക്ടം 
റികളില്‍ പാത്തുപാത്തു കേറുന്നതു കാണാം. പക്ഷേ, ആ 
കാററിനു കുളിമ്മയില്ല, ആ കാറ്റേറ്റ്‌ ആരും മയങ്ങിപ്പോകാ 
റുമില്ല. 
ആ കാററിനൊരു ചൂടുണ്ട്‌. ഉറങ്ങുന്നവരെ ഉണത്തും; 
എരിയുന്ന തീയിനെ ആളിക്കത്തിക്കും; അധസ്ഥരെ കുത്തി 


ID പതുങ്ങിപ്പതുങ്ങി ഇട 
തൊഴിലാളികളുടെ വീട 


Hs 








84 കണ്ണാടി 


പ്പൊക്കും; ശാന്തതയില്‍ അസ്വാസ്ഥ്യം വിതയ്ക്കും; സതി 
യില്‍ അസംതൃപ്തി വിതറും. 

ചിലപ്പോള്‍ അയാള്‍ തീപ്പൊരിപോലെ പഠ 

ആരാണയാള്‍? ആ ചടച്ച പ്രാകൃതനായ മ 

അയാളൂടെ നാട്ടം വീട്ടം പേരും ആക്കം അറിഞ്ഞുളൂ?- 
അയാളോട്ട ചോദിച്ചാല്‍, ആ ചോദ്യത്തില്‍നിന്നു തത്ര 
പൂവ്വം അയാള്‍ ഒഴിഞ്ഞുകളയും. ഒടുവില്‍ എല്ലാവരും pasat 
ളെ WIN എന്നു വിളിച്ചുതുടങ്ങി. അതാണയാള്‍ക്കു onom 
ക്കുന്ന പേര്‍. കാററു1--ചൂട്ടകൂള കാറ്റ്‌! കൊടുങ്കാററിനെ 
സൃഷ്ടിക്കാന്‍ വന്നിരിക്കുന്ന കൊച്ച കാറു! 

കുഞ്ഞു ശങ്കരന്‍മു തലാളിയയടെ ഫാക്ടറിയിലലം ആ ളു. 
ചിലപ്പോള്‍, പാത്തുപാത്തു കടന്നുചെല്ലാറുണ്ട്‌. ഒര്‌ Pe 
സം കാളിക്കുട്ടിച്ചോത്തി കുഞ്ചു വിനോട്ട ചോദിച്ചു: aks 

““അതാരാണടോ, കുഞ്ചു, ചെലപ്പളിവടെ VOMA 

“ഇവിടെ ആരാണ്ട്‌ womg?” 

““പ്രാന്തനെപ്പോലെ ഒരുത്തനിവിടെ വരാറൊണ്ടല്ലാം 
അയാളാരാണു*?”” 

““അത:?... അതു”... അയാളു ചുമ്മാ വരണേണ്‌ 

"ചുമ്മാ വരണേണങ്കി, നിങ്ങ എന്തിനാണ്്‌ ഒളിച്ചും 
മറഞ്ഞും അയാളോട്ട വത്താനം പായണതു*?”” 

“അയാളു പിരാന്തു പറയണതു കേക്കാനാണ്‌; അന്യ 
ചെന്നു നിക്കണത്‌.” 

“aJo കേക്കണോങ്കി, വഴീലിറങ്ങിനിന്നു 
ണം. ക ജോലിചെയ്യണേടത്തല്ലാ, വിരാന്തു കേക്കണതു്‌-” 

BC eng വരണേന്‌, ഞങ്ങ എന്തു കാട്ടാനാണ്‌?” 

നിങ്ങ കേക്കാന്‍ നിന്നട്ടല്ലേ, അയാളു പായണമു?” 

അയാളു പറയുമ്പപ്പിന്നെ, ഞങ്ങ കേക്കാണ്ടെന്തുചെയ്യാ 

നാണ്‌?" 

“നിങ്ങ അയാള്‍ക്കു 5 ക്കണ 
ത്രം ചായ മേടിച്ചോണ്ടുകൊടു 

““പാവമല്ലേന്നു കരുതീട്ടാണു*?” 

“amI അയാളോടു പറഞ്ഞേക്കണം, ഇനി ഇവടെ 
വരല്ലേന്ന്‌.” 


ന്നുനടക്കും. 


കേക്ക 


5 





കണ്ണാടി 85 


wg വന്നാലെന്താണു?”” 


| ii 
“വന്നാലാ$... A ന്നാലെന്താണന്നു പി 
ah am 
ത്തരാം.” ച 


സ്യ അയാള്‍ വന്നു--- ചൂടുള്ള ആ IIQ“! തൊഴിലാ 
ta അയാളുടെ ചുററും കൂടി- ആണുങ്ങളും പെണ്ണുങ്ങളും. 
രാ തൊഴിലാളിക്കും അയാളോട പലതും പറയാനുണ്ട്‌. 

Peed രോട്ടമായി അയാള്‍ക്കും ചിലതു പറയാനുണ്ട്‌. തൊഴി 
wk കള്‍ പാഞ്ഞതെല്ലാം അയാള്‍ ശ്രദ്ധാപൂവ്വം കേട്ട. അ 
തര്‍ പന കം 
വു 3 94, കാളിക്കുട്ടിച്ചോത്തി മാധ 

യ വിളിച്ചു ചോദിച്ച: 

““അതാരാണടി, MID?” 

“അതാണു്‌ കാറ്റ്‌.” 

“കാററാ!...അവടെ വന്നു മനുഷ്യേന്‍െറ കായ്യമാണു്‌ 
ഞാന്‍ ചോദിച്ചതു്‌." 

“അയാളെ എല്ലാരും കാറൊന്നാണു്‌ വീളീക്കണതു*.”” 

“യാളെന്തിനാണി വടെ വരണത്‌?" 

"ചുമ്മാ വരണേണ്ട്‌.”” 

““നിങ്ങക്കെന്താണു്‌, അയാളോടിത്ര പുന്നാരം? നീയ്‌ 
അയാക്കടെ തോളില്ു്‌ ഉരുമ്മി നിക്കണ കണ്ടല്ലാം” 

“മരുതിനിന്നാലെന്താണ്‌?” 

““ഉരുമ്മിനിക്കണതും പുന്നാരം പറയണതുമെല്ലാം നിങ്ങ 
E അങ്ങു ചെന്നായി ക്കോ. ഇവടെ അതൊന്നും OQ 
കല.” 

"അയാള ചീത്തത്തരത്തിനു നടക്കണ ആളല്ല.” 

““പീന്നയാളെന്തിനാണ്‌ നടക്കണ തു*?”” 

“അയാളാ... അയാള്‌... ആ! ഇനിക്കറിയാമ്മേല.'”-— 
അവള്‍ അവിടെനിന്നു പൊയ്കുളഞ്ഞു. 

അടുത്തദിവസവും അയാള്‍ വന്നു. തൊഴിലാളികള്‍ 
അയാളോടു സംസാരിച്ചു. അയാള്‍ തൊഴിലാളികളോടും 
സംസാരിച്ചു. കുഞ്ഞുശങ്കരന്‍മുതലാളിക്കു കലികേറി. അയാള്‍ 
ഗോപാലനെ വീളിച്ചു ചോദിച്ചു: 








86 കണ്ണാടി 


“*ആരാണടാ, ആ കൊഴപ്പക്കാരനെ ഇവടെ വിളിച്ചോ 
ണ്ടു വരണത്‌?" 

“അയാള തന്നത്താന്‍ വരണേണു്‌, മൊതലാളി.” 

**അയാക്കടെ ജാതി എന്താണു്‌?” 

oe ആ!” 

“അയാള്‌ ഈഴവനാണോന്നാണു്‌ ചോതിച്ചതു്‌-” 

**ആ! ഇനിക്കറിയാമ്മേല മൊതലാളി.” e 

**ഈഴവരെ നശിപ്പിക്കാന്‍ നടക്കണവനാണവന്‍;, , 

*“അതെന്താണു, മൊതലാളീ, അങ്ങനെ WMA 
അയാളു ഏതു്‌ ഈഴവനേണ്‌ നശിപ്പിച്ചതു?” 

**എന്നെ-എന്നെ നശിപ്പിക്കാനാണയാളിങ്ങനെ ചുറ്റി 
പ്പററി നടക്കണതു്‌.”” 

“awg ചുറ്റിപ്പറ്റി നടന്നാ മൊതലാളി malan?” 

“awg 240012400] നടന്നിട്ടല്ലേ, വറീതുമുതലാളിടെ 
കമ്പനീലു കൊഴപ്പമൊണ്ടായതു*?”” 

*“വറീതുമൊതലാളി ഈഴവനാണോ, മൊതലാളി?” 

““എന്നുവച്ചാലു*--.” 

“*എന്നുവച്ചാലെന്മാണ്‌?”” 

“എടാ, ഞാനൊരു ഈഴവനല്ലേ?”” 

അതേ.” 
` ഈഴവമൊതലാളീനെ ഗുണപ്പെടുത്തണ്ടതാരാണു?”” 
ആരാണു്‌?” 

" ഈഴവത്തൊഴിലാളികള്‌.”” 
താരണം + ഈഴവത്തൊഴിലാളികളെ ഗുണപ്പെട്ടത്തണ്ട 

"എടാ നിങ്ങളെ ഗുണപ്പെടുടത്താന്‍വേണ്ടിട്ടല്ലേ, ഞാനി 
തെല്ലാം ചെയ്യണതു*?”” 

**വേണ്ടാന്നു്‌! ഞങ്ങ 
Rn 2 ഇങ്ങനെ wenagjso™ 

** അല്ലങ്കിലും, ചോമ്മാരു കോഴികളാണടാ.”” 

*“അതെങ്ങനേണ്‌, മൊതലാളീ, CUIMIR കോഴിക 
ളാവണതു*” 

“കൊല്ലാന്‍ പിടിച്ചാലും വളത്താന്‍ പിടിച്ചാലും നെല 





കണ്ണാടി 57 


വിളിക്കണതു കോഴികളാണ്ട്‌. അതാണു്‌” ചോമ്മാരു കോഴി 
കളാണന്നു പറഞ്ഞതു*.”” 

"ഞങ്ങളെ ഇങ്ങനെ വളത്തണ്ടാന്നാണ്‌ ഞങ്ങ പറ 
യണതു്‌,”? 

“agama, ആ കൊഴപ്പുക്കാരന്‍ പറയണതും കേട്ടോണ്ടു 
പോയി ചാവിനെടാ- anah!” 


“ചാവണേണ്‌, മൊതലാളീ, ഇതിലും നല്ലതു്‌. 
ഗോപാലന്‍ പിന്നെ ഒന്നും കേള്‍ക്കാന്‍ നില്കാതെ, അവിടെ 
നിന്നു വൊയ്തളഞ്ഞു. 

“കോഴികളാണ്‌ നിങ്ങളെല്ലാം!'”-— മുതലാളി വിളിച്ച 
പ്രാഞ്ഞു. 

കുഞ്ചു ഗോപാലനോടു ചോദിച്ചു: 

““അതെന്താണടാ ഗോവാലാ, മൊതലാളികെടന്നു പെട 
യണതു*? 

““മൊതലാളി പറയണ്‌, നമ്മളെല്ലാം കോഴികളാ 
MMW“: കൊല്ലാമ്പിടിച്ചാലും വളത്താമ്പിടിച്ചാലും നെല 
വിളിക്കംന്നു്‌.”” 

'എന്നാപ്പിന്നെന്തിനാണ്ട്‌, കോഴീനെ പിടിക്കണതുൽ 
പിടിച്ചിട്ടല്ലേ നെലവീളിക്കണതു*?”” 

*“നമ്മളെ പിടിക്കണതു വളത്താനാണന്നു്‌.”” 

““വളത്തണതു കൊല്ലാനല്ലേ?”” 

“നമ്മളെ പിടിക്കുമ്പോ നമ്മളു നെലവിളീക്കരുതെ 
ന്നാണ്‌ മൊതലാളി പറയണ തു്‌.” 

“കോഴി നെലവിളിക്കാണ്ടിരിക്കണോങ്കില്ു്‌, കുറുക്കന്‍ 
കോഴിനെ പിടിക്കാണ്ടിതരിക്കണം.”” 

“കുഞ്ചുച്േട്ടന്‍തന്നെ അങ്ങോട്ടു ചെന്നു പറ, ദേ, 
അവടെ നിക്കണ്ഞ്‌.”" 

“പായാമെട, ഗോവാലവപിന്നെപ്പറയാം.”” 

കാററു പിന്നേയും അവിടെ വരും. കാറ്റിനു ശക്തിയും 
ചൂടും വദ്ധിച്ചു കൊണ്ടിരുന്നു. പിറപീറുപ്പുകളും യരമുറുപ്പുകളും 
വല്ലിറുങ്മലുകളായും ഉഗ്രമായ മുളലുകളായും രൂപാന്തരപ്പെട്ടു. 
ഒരു ദിവസം ശങ്ക കാളിക്കുട്ടിച്ചോത്തിയോട്ട അരച്ചക്രത്തിന്ന. 


ആ പി 





88 കണ്ണാടി 
ബീഡി ചോദിച്ചു. കാളിക്കുട്ടിഷ്യോത്തി രണ്ട ബീഡിയെടുത്തു 


നീട്ടി. കുഞ്ചു ചോദിച്ചു: 

**അതെന്താണതു*?”” 

“ബീഡിയല്ലേ താന്‍ ചോദിച്ചതു്‌?" 

“അതേ.” 

*“*ബീഡിയാണിതു*.”” 

“ഞാന്‍ അരച്ചക്രത്തിനാണു ചോദിച്ചതു്‌.” 

**അരച്ചക്രത്തിനാണിതു്‌.”” 

**അരച്ചക്രത്തിനു രണ്ടാ?” 

“പീടന്നത്രേണ്ട്‌ വേണ്ടതു?” PS 

“വേറെ കടേലെല്ലാം അരച്ചക്രത്തിനു നാലൊണ്ടു - 

**എന്നാ താന്‍ അവടെച്ചെന്നു മേടിച്ചോ.” 

*“ജോലിചെയ്യുണ HIGH” ഇവടെ പിടിച്ചുവച്ചാം ഞാ 
നെങ്ങനേണ്‌ അവടെച്ചെന്നു ബീഡി മേടിക്കണതു?”” 

**എന്നാ തരണതും മേടിച്ചോണ്ട പോണം.” 

*'ഓശാരമല്ലല്ലാ!”” SSS 

"പിന്നെ, തന്‍റ അപ്പന്‍ നേടീതാണോ?”” 

**ആരടേം അപ്പമ്മാരു നേടിതല്ല. ഞങ്ങ ജോലിചെയ്യണ 
കൂലി ഇങ്ങാട്ട തന്നാ മതി.” 

“കൂലിയാണ്‌ VOM.” 

“കാതു തരണംന്നാണ്ട്‌ പറഞ്ഞതു്‌." 

“കാത്തു തരാനൊക്കുകേല.”” 

“ACININ ഞങ്ങ നോക്കട്ടെ.” 

“ഒ! നിങ്ങ നോക്കിച്ചു വാ.” 

കുഞ്ചു ബീഡി വാങ്ങിയില്ല. 

പിന്നെ കാളിക്കുട്ടിച്ചോത്തിയോട്ട കയത്തതു മാധവിയാ 
ണ്‌*ം അവള്‍ ഒരു ദിവസം ഇടങ്ങഴി അരി വാങ്ങി. അവള്‍ 


ചോദിച്ചു: 
“ഇതിനെന്താണ്‌ വെല?” 


“വെല എന്തിനാണറിയണതു്‌? അപ്പം തിന്നാപ്പോരേ? 


കഴിയെണ്ണണാ?”” 
“ഞങ്ങ ജോലിയെട്ടക്കണതാണ്ട്‌. ചുമ്മാ അപ്പം തി 


ന്നാന്‍ വന്നതല്ല.” 





കണ്ണാടി 89 


““നീയെന്താണടീ, ഇത്ര ശരിക്കണതു*! വേണാങ്കീ എട 
ത്തോണ്ടു പോടീ.” 
മാധവി അരിയ്യം എടുത്തുകൊണ്ടു പോയി. പോകുന്ന 
വഴി അവള്‍ പിറുപിറുത്തു: 
“ജോലി ചെയ്യണേടത്തും കുത്തിക്കൊല, കച്ചോടം 
വിക്കണേടത്തും കുത്തിക്കൊല. എന്നാപ്പിന്നെ, ഒന്നിച്ചങ്ങാടു 
കാന്നാപ്പോരേ!” 
കുറെ കഴിഞ്ഞപ്പോള്‍ മാധവി അരിയുംകൊണ്ടു തിരീ 
വന്നു. അരിവട്ടി കാളിക്കുട്ടിച്ചോത്തിയുടെ മുമ്പിലെറിഞഞിട്ടു്‌, 
മുള്ളിക്കൊണ്ടവള്‍ പറഞ്ഞു: 
““കൊല്ലു“1-ഒന്നിച്ചങ്ങാടു കൊന്നേര്‌!”” 
“*നീയെന്താണടീ തുള്ള ണതു്‌?”” 
“ആ അരിയൊന്നു്‌ അളന്നുനോക്കിക്കോ.”” 
“എന്താണു്‌? കൂട്ുതലൊണ്ടോ?”” 
“കൂടുതലാ കൊറവാന്നു അളക്കുമ്പളറിയാം. ”” 
““നീയങ്ങാട്ട പറഞ്ഞേര്‌.”” 
'"അതു മുന്നാഴി അതരിയേ ഒള്ളൂ!” 
“എന്നാ, നാഴി അരി നീ ആക്കാണ്ടു കൊട്ടത്തതാണുട്‌,”” 
“ദേ, ഇല്ലാവചനം പറഞ്ഞാലൊണ്ടല്ലോ!. ..നാട്ടിലി 
ലാത്ത വെലേം, അളവിലും കൊറവു്‌. ഇങ്ങനെ കച്ചോടം 
വിറാല്ല്‌ തലേലിടിത്തീ വിഴം! '--അവള്‍ തലയില്‍ കൈ 
വച്ചു പിരാവി. 
കാളിക്കുട്ടിച്ചോത്തി അരിയളക്കുന്ന നാഴികൊണ്ടു മാധ 
വിയുടെ താടിക്കൊരു കുത്തും ഒരു അട്ടഹാസവും: 
**എറങ്ങടീ പൊറത്ത്‌!” 
മാധവി പിടികയ്ക്കളളിലേക്കു പാഞ്ഞുകയറി, സാമാന 
ങ്ങള്‍ തുക്കുന്ന ഇരുമ്പുകട്ടിയെടുത്തു കാളിച്ചോത്തിയുടെ തലയ്ക്ക്‌ 
` ഒരടി കൊടുത്തു. കാളിച്ചോത്തിയുടെ തല പൊട്ടി ചോര 
വന്നു 


is 


പ പകം Sine ta al. Ug ws കാം 


ഫാക്ടറിയില്‍ നിന്നിരുന്ന കുഞ്ഞുശങ്കരന്‍മുതലാളി 
വിവരമറിഞ്ഞു ഓാടിയെത്തിയപ്പോഴേക്കു മാധവി കടന്നുക. 


Bann - : 


fh Tee 


ജാ ല്‍ 





hos 


(Malayalam) 


Kannadi 


Novel 
By P. KESAVA DEV 
Poojappura, Trivandrum 





First Published May 1961 
Reprinted February 1965 


Printed at 
INDIA PRESS, KOTTAYAM 


Price Rs. 2-50 


Copyright 
P. Kesava Dev 





Publishers: 
Sahitya Pravarthaka Co-operative 
Society Ltd., Kottayam, Kerala State 
Sales Department: 


NATIONAL BOOK STALL 
Kottayam Kerala State India 


കണ്ണാടി 


പി. കേശവദേവ്‌ 


പ്രസാധകന്മാര്‍ 
സാഹിതൃപ്രവത്തക സഹകരണസംഘം 


നാഷനല്‍ ബുക്ക്‌ QIC 
കോട്ടയം 
വില ക. 2-50 


